Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


ി 


OVERU 


RNMENT 


:കാൽ 
OF KER 


ERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st March 2009 

2009 മാർച്ച് 31 
10th Chaithra 1931 
| 1931 ചൈതം 10 


) 13 


വാല്യം 54 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കോടതി 

- II മുൻപാകെ 
0 P ( MH) No. 18/2009 


വാദി: 


R . സന്തോഷ്കുമാർ s/o രാജൻ, 

മെലേകുന്നത്ത് വീട്, 
കല്ലിയൂർ വില്ലേജ്, 
കല്ലിയൂർ പി. ഒ., 
തിരുവനന്തപുരം 


പ്രതികൾ: - 1. ഷാജി s/o തേപ്പിലാസ്, 

കാവുങ്ങൽ വീട്, 
കല്ലിയൂർ പി. ഒ., 
കല്ലിയൂർ വില്ലേജ്, 
തിരുവനന്തപുരം 


Sub Court, Moovattupuzha 


INSOLVENCY PETITION No . 4 / 1999 


2. അനിത w/ o ഷാജി, 

കാവുങ്ങൽ വീട്, 
കല്ലിയൂർ പി. ഒ., 
കല്ലിയൂർ വില്ലേജ്, 
തിരുവനന്തപുരം 


Petitioner/Debtor : 


Order V Rule I C P C സമൻസ് 


Rosely w/o. George, 
aged 47 residing at Kanjikkuzhil House, 
Ramangalam Kara , Marady Village, 
Muvattupuzha . 


ടി നമ്പർ കേസിൽ സകലമാനപേരെയും തെര്യപ്പെടു 
ത്തുന്നത്. 

- മാ ന സിക വൈക ല്യ മുള്ള കല്ലി യൂ ർ വില്ലേ ജിൽ 
മേലെകുന്നത്ത് വീട്ടിൽ ഓമന മകൾ ജയശോഭയുടെ ഗാർഡി 
യനായും ടിയാളുടെ വസ്തുവകകൾ നോക്കിനടത്തുന്ന മാനേ 
ജർ ആയുംഎന്നെ നിയമിച്ചു കിട്ടാൻ വേണ്ടി തിരുവനന്തപുരം 
ഒന്നാം അഡീഷണൽ ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ടി 
കേസ് 21 - 3 - 2009- ന് വിചാരണ വച്ചിരിക്കു ന്നു . ടി നമ്പർ 
കേസിൽ ആർ ക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം 21- 3- 2009 - ന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ 
ആക്ഷേപം ഫയൽ ചെയ്യേണ്ടതും അല്ലാത്തപക്ഷം വാദസംഗ 
തികളെ നിശ്ചയിക്കുമെന്നും വ്യവഹാരം ആർക്കും ആക്ഷേപമി 
ല്ല എന്നുകണ്ട് അന്യായം തീർച്ച ചെയ്യു ന്ന താ ണെ ന്നുള്ള 
വിവരം ഇതിനാൽ തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


Respondents : 

| 1 . State of Kerala represented by the 

District Collector, 

Kakkanadu , Ernakulam. 
2 . The Tahsildar, 

Taluk Office , 

Muvattupuzha . 
3 . Village Officer, 

Marady Village Office , 
Muvattupuzha 
South Indian Bank Ltd ., 
Head Office , 
Thrissur 


ശാന്തിവിള M. P . ശശിധരൻ നായർ 

വാദിഭാഗം അഡ്വക്കേറ്റ്. 


represented by the Manager, Moovattupuzha Branch , 
Madapparambil Complex , Moovattupuzha. 


TO WHOM IT MAY CONCERN 
Whereas the above named Petitioner (Debtor) has 
filed the above Discharge Petition I. A . 26 /2005 which is 
posted to 28 -5 - 2009 at 11 a. m . any person interested may 
appear in Court on that day and file objection if any failing 
which the petition will be disposed off 
in your absence . 

Dated this the 25th day of February 2009. 


ADVOCATE ANNIAMMA VARGHESE , 

Counsel for the Petitioner 


